PART IV 


Private Advertisements and Miscellaneous Notifications 


Forest Department 
QUOTATION NOTICE 


No . R -1964/2007 . 

24th August 2007. 
The Wildlife Warden , Parambikulam for and on behalf 
of the Governor of Kerala invites sealed quotations for the 
supply of following items from reputed manufacturers and 
authorised suppliers . 


1. Quoted rates should be inclusive of all 

| taxes, conveyances etc . 
2 . Payment will be made by cheques after 

the successful completion of the work . 


Sl. 


Item 


No. 


Quantity 


കേരള ഗവർണ്ണർക്കുവേണ്ടി പറമ്പിക്കുളം ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ താഴെ പറയുന്ന സാധനങ്ങൾ പറമ്പിക്കുളം 
വന്യജീവി സങ്കേതത്തിലേക്ക്സപ്ലെചെയ്യുന്നതിന് പ്രത്യേകം 
മുദ്രവച്ച ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


ഇനം 


അളവ് 


Plasma TV- 1 No. Screen Size - 50 inch 1 No. 
Contrast Ratio - 10000 : 1 
HDMIConnectivity , PC Input, Component 
Input with DNLB Technology SRS 
Surround Sound 

Mini Water Tank - 1 No. 50 , 000 Ltrs. 1 No. 
Portable wheeled water tank GI made 
Almirah ( 50X30 X18 ) 

4 Nos. 
Colour TV — 19" 

6 Nos. 
Camera Trap 

10 Nos. 
Batteries — 7 Nos. 12V DC /40 
AH Capacity 

7 Nos. 
Inverter 
Capacity — 500 W 

7 Nos. 
Model - D 500 
Charger 

7 Nos . 
DTH 

7 Nos. 
Windmill ( 12V supply unit for panel) 1 No. 


1 പ്ലാസ്മ ടെലിവിഷൻ കോൺട്രാസ്റ്റ് റേഷ്യോ 

10000:1 എച്ച്. ഡി. എം . ഐ . കണക്റ്റിവിറ്റി 
പി. സി . ഇൻപുട്ട് കമ്പോണന്റ് ഇൻപുട്ട് 

ഡി. എൻ. എൽ. ഇ . ടെക്നോളജി - 1 എണ്ണം 
2 മിനി വാട്ടർ ടാങ്ക് 50000 ലിറ്റർ സംഭരണ 

ശേഷി പോർട്ടബിൾ, ജി. ഐ . മെയ്ഡ് 1 എണ്ണം 
അലമാര 50 x30 x18 

4 എണ്ണം 
4 കളർ ടെലിവിഷൻ 19 

6 എണ്ണം 
5 ക്യാമറ ട്രാപ്പ് 
ഡിജിറ്റൽ, റെയിൻ പൂഫ് 

10 എണ്ണം 
6 ബാറ്ററി 12 വോൾട്ട് ഡി. സി . 
40 എ . എച്ച്. കപ്പാസിറ്റി 

- 7 എണ്ണം 
7 ഇ ൻ വെർട്ടർ- കപ്പാ സിറ്റി 5 0 0 വാട്ട് 
മോഡൽ ഡി - 500 

7 എണ്ണം 
8 ചാർജ്ജർ 

7 എണ്ണം 
9 DTH 

7 എണ്ണം 
10 വിൻഡ് മിൽ 12 വോൾട്ട് സപ്ലേ യൂണിറ്റ് 
ഫോർ പാനൽ 

1 എണ്ണം 


10 


Cost of tender forms— Rs . 400 + VAT (Not refundable ) 
EMD - 1 % - 
Time for sale of forms - 20 -9-2007 to 28-9- 2007 till 1 p. m . 
Due date of receipt of forms - - 28 - 9- 2007, 3 p . m . 


The quotations received will be opened by the 
Wildlife Warden , Parambikulam in the presence of the 
Quotationers on 28 -9 - 2007 at 3 p .m . If the notification 
date happens to be a holiday Quotations will be opened 
on the next working day at the appointed time. Further 
details can be had from the office of the undersigned on 
all working days. The quotationers should execute a 
preliminary agreement on stamp paper worth Rs. 50 along 
with the quotations . The incomplete and defective 
quotations will be summarily rejected. 


- ദർഘാസ് പ മാ ണ ത്തിന്റെ വില രൂപ - 400 + വാറ്റ് 
(മടക്കി കൊടുക്കുന്നതല്ല). 

നിരതദ്രവ്യം - 1 % 

ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 28 - 9- 2007 , 3 മണി വരെ. 

ദർഘാസ് പ്രമാണം വിതരണം നടത്തുന്നത് 20 - 9 - 2007 
മുതൽ 28 -9 - 2007 ഉച്ചയ്ക്ക് 1 മണി വരെ. 

-- പൂ രി പ്പിച്ച ക്വട്ടേ ഷ നു കൾ ക്വട്ടേ ഴ് സ ണേഴ്സിന്റെ 
സാന്നിദ്ധ്യത്തിൽ 28- 9 -2007 വൈകിട്ട് 3 മണിക്ക് 


വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളം തുറന്ന് പരി 
ശോധിക്കുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ സർക്കാർ 
അവധി ദിവ സ മാ യാൽ അടുത്ത ദിവസം അതേ സമയം 

- ന്ന 
പരിശോധിക്കുന്നതാണ്. മറ്റു വിശദവിവരങ്ങളും നിബന്ധനകളും 
താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ നിന്നും 
എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും അറി യാ വു ന്ന താ ണ് . 
ക്വട്ടേ ഷ നുക ളോടൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിലുള്ള 
പ്രാഥമിക ഉടമ്പടി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അപൂർണ്ണവും 
നിശ്ചിതസമയത്ത് ലഭിക്കാത്തതുമായ ക്വട്ടേഷനുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
നിബന്ധനകൾ: 
1. ക്വട്ടേഷൻ തുക എല്ലാവിധ നികുതികളും ഉൾപ്പെടെ 

യായിരിക്കണം. 
2. സാധനങ്ങൾ പൂർണ്ണമായും കൈപ്പറ്റിയതിനുശേഷം 
- മാത്രമേക്വട്ടേഷൻതുകയ്ക്കുള്ളചെക്ക്നൽകുകയുള്ളു. 


പ്രമാണത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
ദർ ഘാസ്ദിവസം വൈകു ന്നേരം 3 മണിക്ക് അപ്പോൾ 
ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും 
ടെണ്ടർ വിളിച്ചവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തുന്നതും 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ടെണ്ടറുകൾക്ക് അംഗീ 
കാരം ലഭിച്ചുകഴിഞ്ഞാൽ ടെണ്ടർകാരനെ രേഖാമൂലം അറിയി 
ക്കു ന്നതും കരാറുകാരൻ 5 % തുക സെക്യൂരിറ്റി കെട്ടിവച്ച് 
15 ദിവസത്തിനകം മേൽ സാമഗ്രികൾ വിതരണംചെയ്യേണ്ടതുമാണ്. 

- ടെണ്ടർ ലഭിച്ചയാൾ ഉടമ്പടി വയ്ക്കാതെ ഒഴിഞ്ഞു പോകുക 
യാണെങ്കിൽ ആ കാരണംകൊണ്ട് പ്രസ്തുത സാമഗ്രികൾ ആദ്യ 
ടെണ്ടറുകാരന്റെനഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടുംദർഘാസ് 
പരസ്യപ്പെടുത്തുന്നതും തൻമൂലം ഉണ്ടാകുന്ന എല്ലാ നഷ്ട 
ങ്ങൾക്കും ടിയാൻഉത്തരവാദിയായിരിക്കുന്നതുമാണ്. പൊതുമരാ 
മത്തു വകുപ്പിലും വനംവകുപ്പിലും ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ടെണ്ടറിനും ബാധകമാ 
യിരിക്കും. ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം അവധി ആയി 
വന്നാലോ ആകസ്മികമായ കാരണങ്ങളാൽ മേൽപ്പറഞ്ഞ ദിവസം 
ടെണ്ടർ നടക്കാതെ വന്നാലോ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 
1 മണിവരെ മേൽപ്പറഞ്ഞ സ്ഥലത്ത് ടെണ്ടർ നൽകാവുന്നതാണ്. 
ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് നോർത്ത് വയനാട് 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറെ 04935 - 240233 എന്ന ഫോൺ 
നമ്പരിൽ ബന്ധപ്പെടേണ്ടതാണ്. 


Office of Wildlife Warden , 
Parambikulam Wildlife Sanctuary, 
Thunakadavu ( PO ), 
Anappady, Palakkad -678 661, 
Phone 04253 245005 . 


(Sd.) 
Wildlife Warden . 


നോർത്ത് വയനാട് ഡിവിഷൻ, മാനന്തവാടി 


MATERIALS REQUIRED FOR THE NTFP COLLECTION AND 
PROCESSING UNIT UNDER RSVY SCHEME AT AMBUKUTHI IN 

NORTH WAYANAD DIVISION 


ദർഘാസ് പരസ്യം 


Item with specification 


Quantity 


നമ്പർ എച്ച്- 607/ 2007 . 


2007 ആഗസ്റ്റ് 23. 


| No . 


- (1) 


- 


(2) 


- 3) - 


| 1 No. 


നോർത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള അമ്പുകുത്തി 
ചെറു വ ന വിഭവ സംഭരണ / സംസ്ക രണ കേന്ദ്രത്തിലേക്ക് 
ഇതോടോപ്പം ചേർത്തിട്ടുള്ള പട്ടികയിൽ പറയുന്ന ഉദ്ദേശ മൊത്ത 
വില 3,54, 000 രൂപ വരുന്ന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് 
സീൽ ചെയ്ത ദർഘാസുകൾ ഗവൺമെന്റ് അംഗീകൃത വിതര 
ണക്കാരിൽനിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടറിനു പുറത്ത് 
ചെറുവനവിഭവ ശേഖരണത്തിലേക്ക് സാമഗ്രികൾ വിതരണം 
ചെയ്യുന്നതിനുള്ളദർഘാസ്എന്ന്ആലേഖനംചെയ്യേണ്ടതാണ്. 
ടെണ്ടറുകൾ 27 - 9 - 2007 - ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ഓഫീസിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ്. 


8 Nos. 
| 1 No . 


5000 Nos. 


5000 


,, 


- 1 No. 

20 Kg. 
| 1 No. 


1 Filtering System — 50 Litres 
2 Hot Air Gun 
3 Filtering Ring and cloth ( Steel) 
4 Incubator -- 50 Litres 
5 Thermometer - Large 
6 Bottle and Cap 500 Gram 

300 Gram 
7 Bottling Drum and Tape — 50 Litre 
- 8 Shring lap 
- 9 Electronic balance - 30 Kg. 

10 Platform Balance — 300 Kg. 

11 Fibre Tank — 500 Litre 
- 12 White Container - 50 Litre 

20 Litre 
13 Working Table — 1 Mtr. x 3 Mtr. 
14 Stool — Wodden 
15 Steel Rack 

Pannel 
Leg 
Nut & Bolt 
C - Plate 

Bush 
16 Cupboard 
17 Chairs - Plastic 


ദർഘാസ് പ്രമാണങ്ങൾ ( ടെണ്ടർ ഷെഡ്യൂൾ എന്നിവ ) 
മാനന്തവാടിയിലുള്ള ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിൽനിന്നും 
നിശ്ചിത വിലയ്ക്ക് ( 400 രൂപ + വില്പന നികുതി) ദർഘാസ് 
ദിവസം പകൽ 10 മണിമുതൽ 1 മണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് 
ഫോറത്തോടൊപ്പം സാമഗ്രികളുടെഉദ്ദേശ അടങ്കൽ തുകയുടെ 
2.5 ശതമാനം വരുന്ന തുക നിരതദ്രവ്യമായി ഹാജരാക്കേണ്ടതാണ്. 
നിരതദ്രവ്യം നോർത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ്ചെയ്തുകൊണ്ടുള്ളഏതെങ്കിലും 
നാഷലൈസ്ഡ് ബാങ്കിന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റായിലഭിക്കേണ്ടതാണ്. 
(മാനന്തവാടിയിൽനിന്നും മാറാവുന്നത്). മതിയായ നിരതദ്രവ്യം 
അടക്കം ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 
കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ദർഘാസ്നൽകുന്നുവെങ്കിൽ 
അവയെ നിരതദ്രവ്യം സെക്യൂരിറ്റി കെട്ടിവയ്ക്കുന്നതിൽനിന്നും ഒഴി 
വാക്കിയിട്ടുണ്ടെങ്കിൽ ആയതിലേക്കുള്ളഉത്തരവിന്റെപകർപ്പ് ഹാജ 
രാക്കേണ്ടതാണ്. കരാറുകൾ ദർഘാസ് പ്രമാണത്തോടൊപ്പം 
തന്നിരിക്കുന്ന മാതൃകയിൽ നിർദ്ദിഷ്ട പ്രാഥമിക കരാർ 50 
( അമ്പത്) രൂപയുടെമുദ്രപ്പത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട് ദർഘാസ് 


8 Nos. 
25 , 


( 2) 


1 No. 
1 , 
1 , 


2 Nos. 


100 Sheet 

5 Nos. 


18 Dius for Conference hall 
19 Podium 
20 Screen 
21 Scissors 
22 Hand Glove 

Apron 
24 Butter Paper 
25 Plastic Bucket 
26 Funel — Large 

Small 
27 Mug (Steel ) — Large 

Small 
28 Filter (Steel ) 
29 Seal (Price and Date ) 
30 Sticker With name and logo 
31 Computer With Printer and UPS 
32 Computer table and chair 
33 Cot — 6x4 feet 
34 Bed — 6x4 feet 
35 Bed Sheet 
36 Blanket 
37 CFL Lamp 
38 Unforseen expenses 


1 No. 

2 Nos. 
10000 , 

1 No . 
1 Each 


2 Nos. 


North Wayanad Division , 
Mananthavady. 


(Sd .) 
Divisional Forest Officer. 


